84 


Chalakkudy Taluk 


പരസ്യം 


( 1 ) 


അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ മാത്രമാണ് 
അവകാശികളെന്നു കാണുന്നു . അപ്രകാരം അവകാശികളെ 
ചേർത്ത് സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധ പ്പെടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം 
രേഖാ മൂലം ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . നിശ്ചിത 
സമയം കഴിഞ്ഞും തപാൽമാർഗ്ഗമായും ലഭിക്കുന്ന ആക്ഷേപ 
ങ്ങൾ യാതൊരു കാരണ വശാലും പരിഗണിക്കുന്നതല്ലെന്ന് 
ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


നമ്പർ സി2-5562 / 2021 . 


2021 ജൂലൈ 26 . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


ഓമന 


ഭാര്യ 


66 


ചാലക്കുടി താലൂക്ക് , കിഴക്കുംമുറി വില്ലേജിൽ കൊരട്ടി 
ദേശത്ത് പുതിയാട്ടിൽ വീട്ടിൽ ശിവ രാമൻ നായർ മകൻ 
സുരേഷ്കുമാർ , പി . എസ് . എന്നയാൾ 7-5-2021 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും അവരുടെ അവകാശികൾക്ക് അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതിലേക്ക് ടിയാന്റെ ഭാര്യ ശ്രീമതി , ടി . ജി . 
സമർപ്പിച്ച അപേക്ഷയെക്കുറിച്ച് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ മാത്രമാണ് 
പരേതന്റെ നിയമാനുസൃത അവകാശികളെന്നു കാണുന്ന 
തിനാൽ അവരെ മാത്രം അവകാശികളായി കാണിച്ചുകൊണ്ട് 
പരേതന്റെ ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതുകൊണ്ട് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പരസ്യപ്പെടു ത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം ഈ 
ആഫീസിൽ ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . 
തപാൽ മാർഗ്ഗമോ നിശ്ചിത കാലാ വ ധി ക്കു ശേ ഷ് മോ 
സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


2 


അജിത്ത് , പി . എസ് . 


മകൻ 


44 


3 


ദീപ , പി . എസ് . 


മകൾ 


42 


4 


ദിവ്യ , പി . എസ് . 


37 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല ) 


താലൂക്കാഫീസ് , 
കൊടുങ്ങല്ലൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


ലളിത , പി . എ . 


മാതാവ് 


79 


Talappilly Taluk 


2 


ശ്രീമതി , ടി . ജി . 


ഭാര്യ 


50 


NOTICE 


3 


ഗൗരി , എസ് . 


മകൾ 


20 


Ref . B7-5871 / 2021 . 


28th July 2021 . 


4 


ഗോവിന്ദൻ , എസ് . 


മകൻ 


15 


( 2 ) 


നമ്പർ സി2-6168 / 2021 . 


2021 ജൂലൈ 27 . 


Notice is hereby given to all to whom it may concern 
that Sreekuttan M. , Padmalayam House , residing at 
Pampady Village , Talappilly Taluk has filed an application 
for legal heirship certificate in respect of the legal heirs of 
Vijayan Mannazhi who expired on 25-6-2019 . Enquiry 
conducted through the Village Officer , Pampady reveals 
that the following persons are the legal heirs of the 
deceased . 


SCHEDULE 


SI . 


Age 


Name of the 
legal heirs 


Relationship 
with the deceased 


ചാലക്കുടി താലൂക്ക് , കല്ലൂർ തെക്കുംമുറി വില്ലേജിൽ മാമ്പ 
ദേശത്ത് പട്ടമാടി വീട്ടിൽ ഇട്ടീര മകൻ കുര്യാക്കോസ് , പി . ഐ . 
എന്നയാൾ 9-7-2019 -ാം തീയതി മരണപ്പെട്ടുവെന്നും അവരുടെ 
അവകാശികൾക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട 
തിലേക്ക് ടിയാന്റെ മകൻ സജി കുര്യാക്കോസ് സമർപ്പിച്ച 
അപേക്ഷ യെ ക്കുറിച്ച് വില്ലേജ് ഓഫീസർ മു ഖാ ന്തിരം 
അന്വേഷണം നടത്തിയതിൽ താഴെപ്പറയുന്നവർ മാത്രമാണ് 
പരേതന്റെ നിയമാനുസൃത അവകാശികളെന്നു കാണു ന്ന 
തിനാൽ അവരെ മാത്രം അവകാശികളായി കാണിച്ചുകൊണ്ട് 
പരേതന്റെ ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതുകൊണ്ട് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം ഈ 
ആഫീസിൽ ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . 
തപാൽ മാർഗ്ഗമോ 

നിശ്ചിത കാലാ വ ധി ക്കു ശേ ഷിമോ 
സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


No. 


1 


Remadevi M. 


Wife 


56 


2 


Sreelakshmi M. 


Daughter 


36 


3 


Sreekuttan M. 


Son 


33 


പേര് 


പരേതനുമായുള്ള 


വയസ് 


Objection , if any , against the issuance of legal 
heirship certificate to the above said persons should be 
filed in person before the Tahsildar , Talappilly within 30 
days from the date of publication of this notice in the 
Kerala Government Gazette . Objection sent by post or 
filed after the stipulated time will not be considered . 


കമ 
നമ്പർ 


ബന്ധം 


1 


മേരി കുര്യാക്കോസ് 


ഭാര്യ 


76 


2 


സിബി , പി . കെ . 


മകൻ 


52 


3 


ഷെബി ജോസ് 


മകൾ 


50 


Taluk Office , 
Talappilly . . 


( Sd ) 
Tahsildar . 


4 


സജി കുര്യാക്കോസ് , പി . 


മകൻ 


48 


494 


85 


( 3 ) 


( 2 ) 


നമ്പർ സി2-5948 / 2021 . 


2021 ജൂലൈ 27 . 


നമ്പർ സി2-2021 / 2237 / 9 / 200 . 


2021 ജൂലൈ 29 . 


ചാലക്കുടി താലൂക്ക് , കിഴക്കുംമുറി വില്ലേജിൽ ചെറ്റാരിക്കൽ 
ദേശത്ത് കൂരൻ വീട്ടിൽ വർക്കി മകൻ കെ . വി . ഏലിയാസ് 
എന്നയാൾ 7-4-2015 -ാം തീയതി മരണപ്പെട്ടുവെന്നും അവരുടെ 
അവകാശികൾക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട 
തിലേക്ക് ടിയാന്റെ മകൻ ഡിൽജോ , കെ . എ . സമർപ്പിച്ച് 
അപേക്ഷ യെ ക്കു റിച്ച് വില്ലേജ് ഓഫീസർ മുഖാ ന്തിരം 
അന്വേഷണം നടത്തിയതിൽ താഴെപ്പറയുന്നവർ മാത്രമാണ് 
പരേതന്റെ നിയമാനുസൃത അവകാശികളെന്നു കാണുന്ന 
തിനാൽ അവരെ മാത്രം അവകാശികളായി കാണിച്ചുകൊണ്ട് 
പരേതന്റെ ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതുകൊണ്ട് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം ഈ 
ആഫീസിൽ ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . 
തപാൽ മാർഗ്ഗമോ 

നിശ്ചിത കാലാ വ ധി ക്കു ശേ ഷ് മോ 
സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


ചിറ്റൂർ താലൂക്ക് , വല്ലങ്ങി വില്ലേജ് , മുരു കേ ശൻ 
S / o അരുണാചലം പിള്ള , വിജയലക്ഷ്മി ഹൗസ് , ആർ.വി.സി. 
റോഡ് , വല്ലങ്ങി , പാലക്കാട് എന്നയാൾ 18-10-2020 -ാം തീയതി 
മരണപ്പെട്ടു . ടിയാന്റെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് വിവിധ 
ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനുവേണ്ടി പരേതന്റെ ഭാര്യ 
വിജ യ ലക്ഷ്മി സമർപ്പിച്ച അപേക്ഷയിന്മേൽ അന്വേഷണം 
നടത്തിയതിൽ താഴെപ്പറയുന്നവരാണ് അനന്തരാവകാശികളെന്ന് 
അറിവായിരിക്കുന്നു . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ക്രമ 
നമ്പർ 


ബന്ധം 


1 


വിജയലക്ഷ്മി 


ഭാര്യ 


66 


2 


സെന്തിൽകുമാർ 


മകൻ 


42 


3 


മാലതി 


മകൾ 


39 


4 


38 


3 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


സുബ്ബലക്ഷ്മി 
മേൽപ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് 
ആർക്കെങ്കിലും പരാതിയുള്ള പക്ഷം ആയത് ഈ പരസ്യം 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം ഈ ഓഫീസിൽ 
നേരിട്ട് ഹാജരായി സമർപ്പിക്കേ ണ്ട താ ണ് . താമ സിച്ചോ 
തപാലിലോ ലഭിക്കുന്ന പരാതികൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല . 


1 


മറിയാമ്മ ഏലിയാസ് 


ഭാര്യ 


65 


2 


ഡിൽജോ , കെ . എ . 


മകൻ 


42 


3 


ജൂലി ഏലിയാസ് 


മകൾ 


36 


( 3 ) 


താലൂക്കാഫീസ് , 
ചാലക്കുടി . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


നമ്പർ സി2-2021 / 2640 / 9 / 200 . 


2021 ജൂലൈ 29 . 


PALAKKAD DISTRICT 


Chittur Taluk 


ചിറ്റൂർ താലൂക്ക് , വലിയവള്ളമ്പതി വില്ലേജ് , സരസ്വതി 
W / o സുബ്രഹ്മണ്യൻ , പെരു മ്പാറച്ചള്ള , കൊഴിഞ്ഞാമ്പാറ , 
പാലക്കാട് എന്നവർ 25-10-2020 -ാം തീയതി മരണപ്പെട്ടു . ടിയാളുടെ 
അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് വിവിധ ആവ ശ്യ ങ്ങൾക്ക് 
ഹാജരാക്കുന്നതിനുവേണ്ടി പരേതയുടെ മകൾ വേലു മണി 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ അന്വേഷണം നടത്തിയതിൽ 
താഴെപ്പറയുന്നവരാണ് അനന്തരാവകാശിയെന്ന് അറിവായി 
രിക്കുന്നു . 


പരസ്യം 


( 1 ) 


നമ്പർ സി2-2021 / 570 / 9 / 200 . 


2021 ജൂലൈ 29 . 


പേര് 


പരേതയുമായുള്ള 


വയസ് 


ബന്ധം 


42 


ചിറ്റൂർ താലൂക്ക് , പെരു മാട്ടി വില്ലേജ് , വേലായുധൻ 
S / o മുത്തു , മുതലാംതോട് , വിളയോടി പി . ഒ . , പാലക്കാട് 
എന്ന യാൾ 16-7-2020 -ാം തീയതി മരണപ്പെട്ടു . ടിയാന്റെ 
അന ന്ത രാവകാശ സർട്ടിഫിക്കറ്റ് വിവിധ ആവശ്യ ങ്ങൾക്ക് 
ഹാജരാക്കു ന്ന തി നു വേണ്ടി പരേ തന്റെ മകൻ വിനു , വി . 
സമർപ്പിച്ച് അപേക്ഷയിന്മേൽ അന്വേഷണം നടത്തിയതിൽ 
താഴെപ്പറയുന്നവരാണ് അനന്തരാവകാശികളെന്ന് അറിവായി 
രിക്കുന്നു . 


വേലുമണി 

മകൾ 
മേൽപ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് 
ആർക്കെങ്കിലും പരാതിയുള്ള പക്ഷം ആയത് ഈ പരസ്യം 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം ഈ ഓഫീസിൽ 
നേരിട്ട് ഹാജരായി സമർപ്പിക്കേ ണ്ട താ ണ് . താമ സിച്ചോ 
തപാലിലോ ലഭിക്കുന്ന പരാതികൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


( 4 ) 


1 


52 


നമ്പർ സി2-2021 / 2876 / 9 / 200 . 


2021 ജൂലൈ 29 . 


2 


34 


3 


28 


മധുര 

ഭാര്യ 
മഞ്ജു 

മകൾ 
വിനു , വി . 

മകൻ 
മേൽപ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് 
ആർക്കെങ്കിലും പരാതിയുള്ള പക്ഷം ആയത് ഈ പരസ്യം 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം ഈ ഓഫീസിൽ 
നേരിട്ട് ഹാജരായി സമർപ്പിക്കേ ണ്ട താ ണ് . താമ സിച്ചോ 
തപാലിലോ ലഭിക്കുന്ന പരാതികൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല . 


ചിറ്റൂർ താലൂക്ക് , നെല്ലിയാമ്പതി വില്ലേജ് , മുരുകൻ , പി . 
S / o പഴണിസ്വാമി , ചന്ദ്രാമല എസ്റ്റേറ്റ് , കോട്ടയങ്ങാടി ഡിവിഷൻ , 
നെല്ലിയാമ്പതി പി . ഒ . , പാലക്കാട് എന്നയാൾ 31-7-2020 -ാം 
തീയതി മരണപ്പെട്ടു . ടിയാന്റെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനുവേണ്ടി പരേതന്റെ 
സഹോ ദ രൻ കാളി മുത്തു സമർപ്പിച്ച അപേക്ഷയിന്മേൽ 
അന്വേഷണം നടത്തിയതിൽ താഴെപ്പറയുന്നവരാണ് അനന്തരാവ 
കാശികളെന്ന് അറിവായിരിക്കുന്നു . 


495 


Gaz . No. 32 / 2021 / DTP ( CLR - Supplement ) . 

Digitally signed by Salim A 
Date : 2021.09.25 00:45:04 
+ 05'30 ' 


Salim A 


